Reg . No. രജി. നമ്പർ 
KL /TV( N ) / 12 / 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


! 


ം 
കCOVERNET 


ക്കാർ. .. 


രള സർക 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


- No. 1 32 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th August 2012 
| 2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
1934 ശ്രാവണം 16 


വാല്യം 57 ) 


നമ്പർ 


PART III 
Municipal Administration Department 


നഗരകാര്യ വകുപ്പ് 

വിജ്ഞാപനം 


നമ്പർ എൽ- 10139/ 2012. 


2012 ജൂ 


ലൈ 21, 


2010 - ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിനുശേഷം കേരള സംസ്ഥാനത്ത് നിലവിൽ 
വരുന്ന എല്ലാ മുനിസിപ്പൽ കൗൺസിലുകളുടെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെയും വിവിധ സ്റ്റാന്റിംഗ് കമ്മിറ്റികളിൽ 
1994- ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 21-ാം വകുപ്പ് (4ബി) (4സി) എന്നീ ഉപവകുപ്പുകൾ പ്രകാരം സ്ത്രീകൾക്ക് സംവരണം 
ചെയ്തിരിക്കുന്ന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാന ങ്ങൾ 21 -ാം വകുപ്പ് ( 4 ഡി ) അനു സരിച്ച് ഓരോമുനിസിപ്പൽ 
കൗൺസിലിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും വീതിച്ച് നൽകിക്കൊണ്ട് 3-8- 2010 - ലെ 459/2010 / സം . തി. ക . നമ്പരായി 
സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ്പുറപ്പെടുവിക്കുകയുണ്ടായി. 2012 - ലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള 
പൊതുതിരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2012 ജൂൺ 21 -ാം തീയതിയിലെ 
83/2012 / സം . തി.ക . നമ്പർ വിജ്ഞാപന പ്രകാരം പ്രസ്തുത മുനിസിപ്പാലിറ്റിയിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം സ്ത്രീക്കായി 
സംവരണം ചെയ്തുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ 2012 - ലെ പൊതു തിരഞ്ഞെടുപ്പിനു 
ശേഷം നിലവിൽ വരുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമകാര്യവും മരാമത്ത് കാര്യവും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ 
സ്ഥാനങ്ങൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട വിവരം 2000- ലെ കേരള മുനിസിപ്പാലിറ്റി ( സ്റ്റാന്റിംഗ് കമ്മിറ്റി) ചട്ടങ്ങളിലെ 
3 ( എ ) ( 3) ചട്ട പ്രകാരം മുൻകൂട്ടി ഗസറ്റ് വിജ്ഞാപനം വഴി പ്രസിദ്ധപ്പെടുത്തുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 
നഗരകാര്യ ഡയറക്ടറെ അധികാരപ്പെടുത്തിയിരിക്കുന്നതിനാൽ താഴെ പട്ടികയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം 
സ്ത്രീക്കായി സംവരണം ചെയ്തിട്ടുള്ള 2 -ാം കോളത്തിൽ പറയുന്ന മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ 3 -ാം കോളത്തിൽ പറയുന്ന 


സ്റ്റാന്റിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്തുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 
അതോടൊപ്പം ഇക്കാര്യം സംബന്ധിച്ച് നഗരകാര്യ വകുപ്പ് 2012 ജൂൺ മാസം 30 -ാം തീയതി എൽ-10139/ 2012 നമ്പരായി 
പുറപ്പെടുവിച്ചതും 17 -7 -2012 -ാം തീയതിയിലെ കേരള സാധാരണ ഗസറ്റിൽ 29 -ാം നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയതുമായ വിജ്ഞാപനം 
റദ്ദ് ചെയ്യുന്നു . 


പട്ടിക 


കമ 
നമ്പർ 


ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനം 
സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള 
--മുനിസിപ്പൽ കൗൺസിലിന്റെ പേര് 


സ്ത്രീകൾക്കായി ചെയർമാൻ സ്ഥാനം 
സംവരണം ചെയ്തിട്ടുള്ള സ്റ്റാന്റിംഗ് കമ്മിറ്റികൾ 


മട്ടന്നൂർ 


ക്ഷേമകാര്യം 
മരാമത്ത് കാര്യം 


തിരുവനന്തപുരം. 


ഡോ . ബി . അശോക്, ഐ . എ . എസ്., 

നഗരകാര്യ ഡയറക്ടർ. 


